Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No. mal. MMID 
KL / TV ( N )/ 12 /2009- 2011 


सत्यमेव जयते 


GOVERNS 


- 
കേര 


Og mo 
VMENT OF 


co 
KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


28th June 2011 

2011 2m 28 
7th Ashadha 1933 
1933 G 24000 7 


beijo 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Department of Indigenous Medicine 


SHORT TENDER NOTICE 


Cost of tender form : 

Original 1,872 for Sl. No. 1, * 2 ,808 for 
Sl. No. 2 and 2,080 for Sl. No. 3 . 

Duplicate — 936 for Sl. No. 1 , * 1, 456 for 
Sl. No. 2 and 1,040 for Sl. No. 3. 


No. S1 - 3785 /2011/ AVC . 

30th May 2011 
Sealed competitive tenders are invited for the supply 
of following items to the Pharmacy Department of 
Government Ayurveda College , Thiruvananthapuram for 
the year 2011 - 12 , subject to the administrative sanction 
from the Government of Kerala. 


Sl. No. 


List of Items 


Raw Drugs (Group I, III and IV ) 
(Roots , exudanes, minerals etc.) 
Raw Drugs (Group II ) 
( Tubers , Climbers , leaves, flowers, 
fruits , barks etc.) 
Oil items 

Coconut oil 5000 Ltr. 
Gingelly oil - 6000 Ltr. 
Neem oil - 1000 Ltr. 
Castor oil 

700 Ltr. 
Estimate Cost— 12,00,000 for Group I, III, IV 

18 ,00,000 for Group II . 
E . M . D . — 1 % . 


Tenders should be addressed to the Principal, 
Government Ayurveda College , Thiruvananthapuram . 
The last date for receipt of the tenders will be at 3 p . m . 
on 30 -6 -2011 . The late tenders will not be accepted . The 
tenders will be opened at 3. 30 p . m . on 30 -6 -2011 in the 
presence of such of the tenderers or their authorized 
representatives who may be present at that time. Separate 
tender forms should be submitted for Raw Drugs 
(Group I, III , IV ) Raw Drugs (Group II) and Oil items. Oils 
to be supplied are with GMP products . 

Intending tenderers may on application to the 
Principal, Government Ayurveda College , 
Thiruvananthapuram to obtain tender forms on which 
tenders should be submitted . Tender forms are not 
transferable . Sale of tender forms will be closed 
at 1 p . m . on 30 -6 -2011. Cheque, Postal Orders etc. will not 
be accepted towards the cost of forms. Those who wish 
to purchase tender forms by post shall send an additional 
amount of 50 by Money Order to cover postal charges. 
Price of raw drugs means the rate accepted by the 
Director of Economics and Statistics, Kerala . 


Intending tenderers should deposit an amount of 1 % 
of the total cost quoted rate an Earnest Money Deposit 
by Demand Draft in favour of the Principal, Government 
Ayurveda College , Thiruvananthapuram together with 
an agreement in Kerala Stamp Paper worth * 100 and 
Solvency Certificate. The rate quoted shall remain firm for 
acceptance till 31 -7 -2012 . The Principal, Ayurveda College , 
Thiruvananthapuram will have powers to postpone/cancel 
the tender. 


പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനോടൊപ്പം സാധനങ്ങളുടെ 
മൊത്തം വിലയുടെ 1 % ( ഒരു ശതമാനം) നിരതദ്രവ്യത്തിന് 
- തിരുവനന്തപുരം ആയുർവേദ കോളേജ് പ്രിൻസിപ്പാളിന്റെ പേരിൽ 
എടുത്ത ഡാറ്റും100 രൂപയുടെ കേരള സംസ്ഥാന മുദ്രപത്രത്തിൽ 
രേഖ പ്പെടു ത്തിയ ഒരു എഗി മെന്റും സോൾവൻ സി 
സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. ഏതൊരു ടെണ്ടറും 
കാരണംകാണിക്കാതെ നിരസിക്കാനോ മാറ്റിവയ്ക്കാനോ ഉള്ള 
അ ധി കാരം തിരു വ ന ന്ത പുരം ആയുർ വേദ കോളേജ് 
പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമായിരിക്കും. 


തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ 
ഫാർമസി വിഭാഗത്തിൽ 2011- 12 വർഷത്തിലേക്ക് 31 -7 - 2012 വരെ 
ചുവടെ കാണിച്ചിരിക്കുന്ന സാധനങ്ങൾ വിതരണം ചെയ്യാൻ 
തയ്യാ റു ള്ള വ രിൽ നിന്നും മുദ്രവച്ച് ദർ ഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


Office of the Principal, 
Govt . Ayurveda College, 
Thiruvananthapuram. 


(Sd.) 
Principal (In - charge). 


ക്രമനമ്പർ 


സാധനങ്ങളുടെ പേരുവിവരം 


| 


| 


അങ്ങാടി മരുന്നുകൾ ( Group I, III and IV ) 
( വേരുകൾ, നിരസ്യങ്ങൾ, ധാതുവർഗ്ഗങ്ങൾ 
തുടങ്ങിയവ) 
അങ്ങാടി മരുന്നുകൾ ( Group II ) 
( കിഴങ്ങുകൾ, വള്ളികൾ, പ്രതങ്ങൾ, പുഷ്പങ്ങൾ, 
ഫലങ്ങൾ, പട്ടകൾ, സത്വങ്ങൾ, ക്ഷാരങ്ങൾ, 
സാരങ്ങൾ മുതലായവ) 
എണ്ണകൾ 
വെളിച്ചെണ്ണ 

5000 ലിറ്റർ 
നല്ലെണ്ണ 

6000 ലിറ്റർ 
ആവണക്കെണ്ണ 700 ലിറ്റർ 
വേപ്പെണ്ണ 

- 1000 ലിറ്റർ 
അടങ്കൽ തുക ഗ്രൂപ്പ് I, III, IV ഐറ്റത്തിന് ? 12,00,000. 

ഗ്രൂപ്പ് II - ന് ? 18,00,000. 
നിരതദ്രവ്യം - 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - കമ ന മ്പർ 1 - ന് ? 1, 872 , കമ ന മ്പർ 2 - ന് 
t 2, 808 , ക്രമനമ്പർ 3 - ന് ? 2,080. 


| 


- പകർപ്പ് - കമ ന മ്പർ 1 - ന് ? 936, കമ ന മ്പർ 2 - ന് 
1 1,456, ക്രമനമ്പർ 3- ന് ? 1,040. 

ഓരോദർഘാസുകളും ആയുർവേദ കോളേജ് പ്രിൻസിപ്പാളിന്റെ 
മേൽവിലാസത്തിൽ പ്രത്യേകം കവറിലാക്കി സീൽ ചെയ്ത് 
30 -6-2011 ഉച്ചയ്ക്കുശേഷം 3 മണി വരെ സമർപ്പിക്കാവുന്നതാണ്. 
അന്നുതന്നെ ഉച്ചയ്ക്കുശേഷം 3. 30 മണിക്ക് ദർഘാസുകൾ 
നിയ മാ നു സ രണം തുറ ക്കു ന്നതാ യി രി ക്കും . യാതൊരു 
കാരണവശാലും ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ 
പാടില്ലാത്തതാകു ന്നു . ദർഘാസ് ഫോറങ്ങളുടെ വിൽപ്പന 
30 - 6 - 2011 ഉച്ചയ്ക്ക് 1 മണിക്ക് അവ സാ നിക്കു ന്ന താ ണ്. 
ഫോറ ങ്ങ ൾ തപാൽമാർഗ്ഗം ആവ ശ്യ മു ള്ള വർ ദർഘാസ് 
ഫോറത്തിന്റെ വിലയേക്കാൾ ? 50 കൂടുതൽ മണിയോർഡറായി 
അയയ്ക്കേണ്ടതാകുന്നു . ഓരോ വിഭാഗത്തിനും പ്രത്യേകം 
ദർഘാസ് ഫോറ ങ്ങൾ സമർപ്പി ക്കേ ണ്ട താ ണ് . അങ്ങാടി 
മരുന്നുകളുടെ വില എന്നതുകൊണ്ട്ഉദ്ദേശിക്കുന്നത് ഡയറക്ടറേറ്റ് 
ഓഫ് ഇക്കണോമിക്സ് ആന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന സ്ഥാപനം 
2011-12 വർഷത്തിലേക്ക് കണക്കാക്കി നൽകുന്ന വിലയായിരിക്കും. 
ജി. എം. പി. അനുസരിച്ചുള്ള എണ്ണകൾ വിതരണം ചെയ്യേണ്ടതാണ്. 
ദർഘാസിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വില നിരക്കുകൾ 
31- 7- 2012 വരെ മാറ്റം വരുത്താൻ പാടില്ലാത്തതാകുന്നു . 


